


1 വിടെ പോകണമെന്നോ, ആരെ കാണ 
ണമെന്നോ ഒന്നും നിശ്ചയമുണ്ടായിരു 
ന്നീല്ല. പ്പെയിന്‍ ഫ്ൃമിഗേഷനുവേണ്ടി 


(കീടനാശിനി തളിക്കുന്നതിനുവേണ്ടി) 


ട്രാകസി ചെയ്‌തു നിറുത്തിയിരിക്കു 
മ്പോഠംഅതില്‍ കയറിവന്ന ഒരു ഇന്ത്യന്‍ 
യുവാവു” നേരെ എന്‍െറ അടുത്തേക്കുവ 
ന്നു” അഭിവാദനം പറഞ്ഞു. ഞാന്‍ പെര്‍ 
ത്തിലെ എയര്‍ ഇന്ത്യാ അസിസ്റ്റന്‍റ്‌ 
മാനേജര്‍ ലാല്‍ ആണ്‌”. മിസ്റ്റര്‍ ടാററാ 
യെ ഹോട്ടലിലേക്കു അയച്ചിട്ട്‌ ഞാന്‍ 
വന്നു സ്വാമിജിയെ കാണാം. കസ്‌ ററം 

. സില്‍ നിന്നും ഇറങ്ങി എങ്ങും പോയി 
ക്കളയരുതു”. ഞാന്‍ മടങ്ങിവരും . 
എന്‍റ വീട്ടില്‍ സ്വാമിജിക്ക്‌ താമസി 
ക്കാനുള്ള ഏര്‍പ്പാടും ചെയ്തിട്ടുണ്ടു്‌ . ആ 
അവസരത്തില്‍ എങ്ങനെ “ദൈവമേ 
എന്നു പറയാതിരിക്കും! 


പ്‌ ളെയിനില്‍ നിന്നും പുറത്തിറങ്ങ 
മ്പോവ നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ടാ 
യിരുന്നു. “എന്നാല്‍ അവിടെ എന്നെ 
കാത്തുനിന്നിരുന്ന മദന്‍ലാല്‍ എനിക്കു” 
കുട പിടിച്ചുതന്നു. .അദ്ദേഹം എന്നെ ഇ 
മിഗ്രേഷനില്‍ കൊണ്ടുവിട്ടു. ഇമിഗ്രേ 
ഷന്‍ ഓഫീസര്‍ വളരെ മര്യാദയായിട്ടാ 
ണു“ പെതമാറിയിരുന്നതു”. എന്നാല്‍ 
കസററംസില്‍ കൊടുക്കുന്ന തിനുവേണ്ടി 
അദ്ദേഹം എനിക്കു” ഒരു ചുവന്ന കാര്‍ഡ്‌ 
ആയിരുന്നു തന്നതു”. അതിന്‍െറ അത്ഥം 
സംശയിക്കപ്പെടേണ്ട ആളാണു; പൂര്‍ണ്ണ 
മായ പരിശോധനയ്കു്‌ വിധേയനാക്ക 
ണം എന്നായിരുന്നു. എന്‍െറ കാവി വ 
സ്ത്രവും, നീണ്ട മുടിയും താടിയും. കണ്ട 
പ്പേഠരം പാശ്ചാത്യരായ യുവതീ യുവാ 
ക്കന്മാരെ വഴിതെററിക്കുന്ന കഞ്ചാവു” 
വീല്‌ പനക്കാരന്‍ തന്നെ ആയിരിക്കണ 
മെന്നു കസ്‌ററംസ്‌ ഓഫീസര്‍ തീരുമാ 
നിച്ചു. അദ്ദേഹം എന്‍െറ പെട്ടിയിലള്ള 
' ഓരോ സാധനവും എടുത്തു മണപ്പിചു 
നോക്കുവാന്‍ തുടങ്ങി. അതാ അദ്ദേഹ 
ത്തിന്‍െറ മുഖം ചുളിയുന്നു. കേസുപിടി 
ച്ചിരിക്കുന്നു. ഒരു ടിന്‍ നിറയെ ഏതോ 
ഒരു സാധനം. കാലന്‍ കോഴിയെപ്പോ 
ലെ അയറാം കൂവിവിളിക്കാന്‍ തുടങ്ങി. 
* ക്വാറന്‍റയിറ്‌, ക്വാറന്‍റയിന്‍..” ക്വാ 
റന്‍റയിന്‍ കാര്‍ വന്നു. എന്‍െറ പെട്ടി 
യിലുണ്ടായിരന്ന ടിന്‍ പുറത്തെടുത്തു . 
**എന്താണീ സാധനം?'' 
*“മാണിഭട്ടം .*” 
* “എന്ന പറഞ്ഞ. .4."" 
*  മണിഭദ്രമുനിയാത്‌ വിധിക്കപ്പെട്ട 
ഒരു ആയുയര്‍വ്വേദമരുന്നു്‌.?* 
* "ഇതില്‍ എഞ്ഞെല്ലാമുണ്ടു”?"" 
"ഗുളം." 
* “എന്നു പറഞ്ഞാല്‍. '' 
** മൊളഠസസ്സ്റ്‌. " " 
“പിന്നെ?” 
ആര്യവൈദ്യ ഫാര്‍മസിയുടെ മാണി 
ടദ്രലേഹ്യം വരുന്ന ടിന്നില്‍ എല്ലാ പച്ച 
മരുന്നുകളുടെയും പേരു്‌ ഭാഗ്യത്തിനു" 
ലാററിന്‍ ഭാഷയില്‍ത്തന്നെ എഴുതി 
വച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വായി 
ചു്‌ ഞാന്‍ വിശദീകരണം നല്‍കി. 
എന്നിട്ടും സായിപ്പിന്‌ സംശയം തീരു 
ന്നില്ല. അതുകൊണ്ടു” ഞാന്‍ പറഞ്ഞു: 


കലാകരമുദി 45 


* “സായിപ്പേ, നിങ്ങാംക്കു മലബന്ധ 
മുണ്ടോ, ഉണ്ടെങ്കില്‍ ഇതില്‍ ഒരുടേ 


ബിരംസ്‌പൂണ്‍ കഴിച്ചു” ഒരു ഗ്ലാസ്സ്‌ 


ചുളവെള്ളവും കുടിച്ച്‌ കിടന്നാല്‍ കാല 
ത്തു” സുഖഭേദി ഉണ്ടാകും." 


അതുകേട്ട്‌ പൊട്ടിച്ചിരിച്ചുകൊണ്ടു* 
സായിപ്പ പറഞ്ഞു, ““ഓഹോ ലാക്‌സേ 
റീവ". അയാം സോറി.” അവര്‍ പി 
രിഞ്ഞുപോയി. ഞാന്‍ മറുവശം കടന്നു 
ചെന്നപ്പോടം ലാല്‍ അവിടെ നില്‍ക്കു 
ന്നു. അദ്ദേഹം എന്നെ കാറില്‍ കയററി 
നേരെ അദ്ദേഹത്തിന്‍െറ വസതിയില്‍ 
കൊണ്ടുപോയി കിടക്കമുറി കാണിച്ചു 
തന്നിട്ടു പറഞ്ഞു: 
ഭാരൃയും കുട്ടികളം ഉറങ്ങുകയാണ്‌. 
സ്വാമിക്കു” ഈ മുറിയില്‍ വിശ്രമിക്കാം. 
അററാച്ച്‌ഡ്‌ ബാത്ത്‌റൂം ഉണ്ടു”. നല്ലതു 
പോലെ ഉറങ്ങുക. ഞാന്‍ മടങ്ങിപ്പോ 
വുകയാണു്‌ . നാളെ ഉച്ചജ്കു കാണാം .?? 


ക്ഷീണം കൊണ്ടു” 


“ഉറങ്ങിപ്പോയി. 
മുറിയില്‍ 


പാത്രങ്ങളുടെ ഒച്ചകേട്ട്‌ 


ഉണന്നു. നന്നായി വസ്ത്രധാരണം ചെയ്ത 


ഒരു യുവതി അടുത്തുവന്നു ഭക്തിപൂര്‍വ്വം 
കാലുതൊട്ട നെറുകയില്‍വച്ചു നമസ്കാരം 
പറഞ്ഞു; “ “സ്വാമിജി നമസ്‌ക്കഥര്‍ , 
എന്നെ അറിയുകയില്ലേ? ഡെല്‍ഹിയി 
ലെ സൈക്കിക്‌ റിസര്‍ച്ച്‌” ഇന്‍സ്‌ററി 
ററ്യൂട്ടില്‍ അങ്ങയുടെ പേഴ്‌സണല്‍ അ 
സിസ്‌ററന്‍റായിരുന്ന ശാന്തിസ്വരൂപി 
ന്‍െറ മകളാണു ഞാന്‍. അങ്ങു” വരുന്ന 
തായി അച്ഛന്‍ എഴുതിയിരുന്നില്ല. എ 
ന്നിട്ടം ഞങ്ങരംക്ക്‌ അങ്ങയെ സ്വീകരി 
ക്കാന്‍ ഭാഗ്യമുണ്ടായി." 


. നമ്മുടെ അറിവിന്‍െറ പിന്നില്‍ മറ 
ഞ്ഞിരുന്നുകൊണ്ടു യാദ്ൃടച്ലികതയെ സ 
ന്തോഷകരവും അര്‍ത്ഥപൂര്‍ണ്ണവുമഠക്കുന്ന 
ആ മഹിമന്ക്കു ഞാന്‍ മനസ്സില്‍ നമസ്ത്റാര 
ങ്ങളര്‍പ്പിച്ചു. കാന്ത (മിസസ്‌ ലാല്‍) 


തുടര്‍ന്നു: “അങ്ങ്‌ വരുന്നതായി ഇന്നലെ . 


സന്ധ്യജു്‌ സിംഗപ്പൂരില്‍നിന്ന്‌ എയര്‍ 
ഇന്ത്യാ മാനേജര്‍ ടെലക്‌സ്‌ അയച്ചി 
രുന്നു. അങ്ങയോടു ചോദിക്കാതെ 
ഞങ്ങരം ഇന്നു വൈകിട്ട്‌ വെസ്‌ററ* 
ആസ്റ്രേലിയാ യൂണിവേഴ്‌സിഹിയില്‍ 
അങ്ങേക്കു” ഒരു സ്വീകരണം ഏര്‍പ്പെടു 
ത്തി യിട്ടുണ്ട്‌ . 
ല്ലെ. ?? പെർത്തിലെ നടുറോഡുകളില്‍ 
അലഞ്ഞുതിരിയേണ്ടിവരുമെന്നു വിചാ 
രിച്ച എനിക്ക്‌ സ്വീകരണമോ? ഇതെ 
ന്തദ്‌ഭൃതം? _ 


വൈകിട്ട്‌” ലാല്‍ വന്നു” എന്നെ യൂണി 
വേഴ്‌സിററിയില്‍ കൊണ്ടുപോയി. 
ഇന്ത്യക്കാരും ആസിട്രേലിയക്കാരും 
ചേര്‍ന്നു” സാമാന്യം നല്ല ഒരു സദസ്സ”. 
യോഗത്തില്‍ ആരുംതന്നെ എന്നെ അറി 
യൃവഠന്‍ , ഇടയില്ലെന്നു ഞാന്‍ വിചാ 
രിച്ചു. എന്നാല്‍ സദസ്യരില്‍ ഒരാഠം 
മുന്നോട്ടുവന്നു എന്നെ പരിചയപ്പെട 
ത്താന്‍ തുടങ്ങി.  ആറേഴുവര്‍ഷങ്ങഠംക്കു 
മുമ്പു ഡെല്‍ഹിയില്‍നിന്നും നാഗ്‌ 
രിനുപോയ ഒരു ട്രെയിനില്‍വച്ചു്‌” അ 
ദ്ദേഹം എന്നെ സന്ധിച്ചതും തര്‍ക്കശാസ്ത്ര 
ത്തെ സംബന്ധിച്ചു്‌ അന്നു ഞങ്ങാം 
തീവണ്ടിയില്‍വച്ചു്‌ രസകരമായ ഒരു 


ചര്‍ച്ച നടത്തിയതും അദ്ദേഹം അനുസ്മരി 


521% 


“സ്വാമീ, എള്‍റ-- 


മുഷിവുണ്ടാവുകയില്ല ' 


ച്ചുപ്പോഠം മാത്രമാണു്‌ ഞാന്‍ ആ പഴയ 
കഥ ഓര്‍ത്തത്‌. ഡെല്‍ഹി യൂണിവേ 
ഴഴസിററിയിലെ ഫിലോസഫി പ്രൊ 
ഫസറായിരുന്ന ഡോക്‌ടര്‍ എസ്‌. 
എസ്‌. ബാര്‍ലിംഗേ ആണു്‌ ആ പ്ര 
സംഗകന്‍ എന്നു ഞാന്‍ മനസ്സിലാക്കി. 
അതു” അദ“ഭതകരമായ ഒരു, പുനഃസമാ 
ഗമം ആയിരുന്നു. പിന്നെ ഒരാഴ്ച, ഈശ്വ 
രന്‍, വിധി, യാദൃച്ഛികത, കര്‍മ്മം, 
ഭതികവാദം എന്നിവയെ സംബന്ധി 
ക്ന്ന വളരെ കൂലംകഷമായ ഒരു ചര്‍ച്ച 
ജു്‌ ഈ സമ്മേളനം വഴിവച്ചു. 


സ്വീകരണയോഗത്തില്‍ സംബന്ധി 
ച്ച ലക്ഷ്യീഹോവാര്‍ഡ്‌ എന്ന ആസി ത്രേ 
ലിയന്‍സ്്ീ, ഡോക്ടര്‍ ജിം കാവന്‍ററി 
എന്ന മനഃശാസ്ത്രജ്ഞന്‍, പെന്‍സര്‍ എന്ന 
തിയോസഫിസ്‌ററ” ചിന്തകന്‍ എന്നി 
വര്‍ പിന്നീട്‌ എന്‍െറ ഉററ സുഹൃത്തുക്ക 
ളായി. അവരുടെ ജീവിതത്തിലെ ഒട്ടേ 
റെ തിരുത്തലുകഠംക്കും, വളര്‍ച്ചകഠംക്കും 
മുല്യപുനരീക്ഷണത്തിനും എന്നെക്കൂടി 
അടുത്ത പങ്കറാളിയാക്കിയതു” ഓര്‍മ്മിക്കു 
മ്പോടം പെര്‍ത്ത്‌” സന്ദര്‍ശനം അവരെ 
കണ്ടെത്താനായി അദ്ൃശ്യകരങ്ങാം ഒരു 
ക്കിവച്ചതുപോലെ എനിക്കു തോന്നുന്നു. 


ഈ ലോകത്തെക്കാഠം വലിയൊരു 
വേദം ഇല്ല. എല്ലാം വേദിപ്പിച്ചതരുന്ന 
ഈ ലോകം തന്നെയാണു” യഥാര്‍ത്ഥ 
ത്തിലുള്ള വേദമെന്നു” ചടുന്പിസ്വാമി 
കരം പറയുന്നു. ആ വേദത്തിന്‍െറ, പൊ 
രരം ഒന്നൊന്നായി വെളിവാക്കിത്തരു 
ന്നതു” തികച്ചും യാദ്ദച്ഛികമെന്നു തോ 
നനുന്ന വസ്തുതകളാണ്‌. ആ യാദൃച്ഛി 
കത സംഭവിച്ചില്ലെങ്കില്‍ നമ്മുടെ ജീവി 
തം ഒരിക്കലും ധന്യവും സമ്പന്നവുമാവു 
കയില്ല. ച 


പെര്‍ത്ത്‌ സന്ദര്‍ശനത്തിന്‍െറ രണ്ടാ 
മത്തെ ദിവസം ലൃക്ഷമീഹോവാര്‍ഡ്‌ 
എന്ന ആസ്‌ത്രേലിയന്‍ വനിത എന്നെ 
കൂട്ടിക്കൊണ്ടു കടല്‍ക്കരയില്‍പ്പോയി. 
ഞങ്ങാം വെറുതെ മണലിലിരുന്നു കടല്‍ 
നോക്കിക്കൊണ്ടിരുന്നു. ഏറെ സമയം 
അങ്ങനെ ധ്യാനത്തില്‍ ലയിച്ചിരുന്ന 
തിനുശേഷം ആ സ്ത്രീ ഒരു നിര്‍വൃതി 
യില്‍ നിന്നും ഉങ്രുന്നതുപോലെ പറ 
ഞ്ഞു, ” “സ്വാമിജി, ഇത” ഇന്‍ഡു മഹാ 
സമുദ്രമാണ്‌?” . അതെന്നില്‍ പ്രത്യേകമാ 
യ ഒരു ചേതോവികാരവും ഉണ്ടാക്കുന്നി 
ല്ലെന്നു കണ്ടപ്പോരം അവര്‍ തുടര്‍ന്നു, 
“ഇന്‍ഡ്യ എന്‍െറ അമ്മയാണു”. എന്‍െറ 
ആത്മാവിന്‍െറ സമാശ്വാസം, “ഇന്‍ഡ്യ” 


“എന്ന രണ്ടു മാത്രകളില്‍ ഒതുങ്ങിനില്‍ 


ക്കുന്നു. എന്‍െറ പേരും സാരിയും ജപ 
മാലയും സിന്ദൂരപ്പൊട്ടം കണ്ടിട്ടം സ്വാ 
മിജി എന്നെ ഒരു ഹിന്ദുവായി സ്വീക 
രിച്ചിട്ടില്ലെന്നു എനിക്കു തോന്നുന്നു. 
അതില്‍ എനിക്കു സങ്കടമുണ്ട്‌”. എന്നെ 
സംബന്ധിച്ചിടത്തോളം ഹിന്ദുവെന്ന 
ഞാന്‍ പറയുന്നതു ഒരു ഭംഗിവാക്കല്ല. 
ഞാന്‍ ഹിന്ദുവാണെന്നുള്ള പരമാര്‍ത്ഥം 
കോടതിയില്‍പ്പോയി കേസു പറഞ്ഞു 
നിയമപരമായിത്തന്നെ ഞാന്‍ സ്ഥാപി 
ച്ചെടുത്തതാണു'. *? 

(തുടരും) 


Fi 








എം. കൃഷ്‌ണന്‍ നായ 





സാഹിത്യവാരഫലം 


അത്തരിച്ചുപോയ ഈ. വി. ദാമോ 
ദരന്‍ മഹാപണ്ഡിതനും പുരുഷരന്നവു 
മായിരുന്നു. സംസ്‌കൃത കോളേജില്‍ 
പ്രൊഫസറായിരുന്ന അദ്ദേഹത്തെ വി 
ഭ്യാര്‍ത്ഥികഠം എന്തെന്നില്ലാത്തവിധം 
സ്‌നേഹിക്കുകയും ബഹൃമാനിക്കകയം 
ചെയ്ത. നിഷ്‌കളങ്കതയുടെ ശാശ്വത 
പ്രതിരൂപമായ അദ്ദേഹത്തെ പററിക്കാ 
നും ആളുണ്ടായി ; കിളിമാനൂര്‍ക്കാരനായ 
ഒരു ചെറപ്പക്കാരന്‍. ആയിരക്കണക്കിനു 
രൂപ അയഠരം തട്ടിക്കൊണ്ടുപോയിയെ 
ന്നാണു ദാമോദരന്‍സാറുതന്നെ എന്നോടു 
പറഞ്ഞതു”. ഒരിക്കല്‍ പറക്കോട്ട്‌” ഒരു 
സമ്മേളനത്തിനു പോകാന്‍ ബാലരാമ 
പ്പണിക്കര്‍സ്റ്ാറിനെ വിളിക്കാനായി 
ഞാന്‍ പേട്ടയില്‍ചെന്നു. സാറ്‌ കാറില്‍ 
കയറിയതേയുളള. എവിടെ നിന്നാണെ 
ന്നു” അറിഞ്ഞില്ല, ഈ. വി സ്റ്റാറിനെ 
പററിച്ചു ആ ചെറുപ്പക്കാരന്‍ ഓടിയെ 
ത്തി. *ഞാനുംകൂടെ വരുന്നു.” എന്നു 


പറഞ്ഞുകൊണ്ടു” മുന്‍ന്ധീററില്‍ കേറിയി : 


രുന്നു. ബാലരാമരപ്പണിക്കര്‍ എന്‍െറ 
കാതില്‍പറഞ്ഞു: ' “ഇന്നു നമുക്ക്‌” ആപ 
ത്തുണ്ടാകം. ഇവന്‍ നല്പവനല്ല. ഇവന്‍റെ 


ദൌര്‍ഭാഗ്യം നമ്മെയും ബോധിക്കും.'" 
കാറു” ഒരു പതിനഞ്ചു നാഴിക ഫോയി 
രിക്കം. എതിരേവന്ന ഒരു ലോറി 


വന്നു” ഇടിക്കാതിരിക്കാന്‍ വേണ്ടി ഡ്രൈ 
വര്‍ വാഹനം. വെട്ടിയൊഴിച്ചു. റോഡി 
ന്‍െറ ഒരു വശത്തുള്ള കുഴിയിലേക്ക്‌ 
കാറു" മറിഞ്ഞു. ചെറിയ മുറിവുകളോടു 
കൂടി ഞങ്ങടം രക്ഷപ്പെട്ട. ദാമോദരന്‍ 
സ്റ്റാറിനെ പററിച്ചു ചെറുപ്പക്കാരനു” ഒരു 
പോറല്‍പോലും പററിയതുമില്ല. ബാല 
രാമപ്പണിക്കര്‍സ്റ്റാര്‍ പറഞ്ഞു: “ “കണ്ടോ 
ഞാന്‍ നേരത്തേ പറഞ്ഞതു ശരിയായി 
ല്ലേ'' ദരര്‍ഭാഗ്യം ചിലര്‍ കൊണ്ടുനട 
ക്കുന്നു. അതു” അവരെ ശല്യപ്പെടത്തുക 


യില്ല. മററുള്ളവരെ ഉപദ്രവിക്കും . 
വിമാനാപകടത്തില്‍ 235 പേര്‍ മരി 
ച്ചുവെന്നു. ' പത്രവാര്‍ത്ത. ഈ 235 


പേരും തിന്മയാര്‍ന്നവരാണെന്നു കരു 


തരുതു്‌. അവരില്‍ ഒരുത്തനായിരി. 
ക്കും തിനത്മയുള്ളതു”. അവന്‍െറ ആ തിന്മ 
ബാക്കി 234 പേരിലും വന്നു വീഴുന്നു. 
തിന്മയുള്ളവന്‍ എങ്ങനെയോ രക്ഷപ്പെട്ട 
വെന്തംവരാം. ചിലപ്പോരം അവനും 
മരിച്ചെന്നുവരാം. ഈ വിഷയത്തെക്കു 
രിച്ചു” മഹര്‍ഷി അരവിന്ദഘോഷിന്‍െറ 
ശിഷ്യന്‍ നളിനീകാന്തഗുപള്‍ ഉപന്യസി 
ച്ചിട്ടുണ്ട്‌: 

“ നിങ്ങഠംക്ക്‌ ആന്തരജ്ഞാനവും അ 
ഭിവീക്ഷണവും അവശ്യശക്തിയയം “ഇല്ലെ 
ങ്കില്‍ മററുള്ളവരുടെ കര്‍മ്മം നിങ്ങളില്‍ 
വന്നു വീഴാനിടയുണ്ടു”. ഏതാണ്ടു്‌ ഇരു 
ണ്ട *““ഭൂമണം'” ചുററുമുള്ള ഒരുത്തനെ 


നിങ്ങറംക്ക കാണാനിടവന്നാല്‍ ഏതു 
വിധത്തിലെങ്കിലും അയാളെ ഒഴിവാ 
ക്കണം. *? 


വൃക്തികളെസ്റ്റംബന്ധിച്ച ഈ സത്യം 
പ്രസാധനങ്ങളെക്കറിച്ചും സത്യമായി 
ബ്‌ഭവിച്ചിരിക്കന്ന കാലത്താണു്‌ ന 


മ്മഠം ജീവിക്കുന്നതു”. ദരര്‍ഭാഗ്യംകൊണ്ടു , 
നടക്കന്ന ചില വാരികകടം *മന്ദാക്ഷ: 


മന്ദാക്ഷര 'മായി പദവിന്യാസം നടത്തു 
ന്ന ചില ഉത്‌കൃഷ്‌ടവാരികകളെ നശി 
പ്പിക്കുന്നു. സൂക്ഷിച്ചുനോക്ക, ഇരുണ്ട 
വലയം അവയ്ക്കു ചുററുമുണ്ട്‌. ഉപരിതല 


.ഡീക്ഷണം ഒഴിവാക്കിയ ആന്തരതലവീ 


ക്ഷണം നടത്തേണ്ടിയിരിക്കുന്നു കേരള 
ത്തിലെ വായനക്കാര്‍. 


മുഖാവരണം 


മുഖാവരണം ധരിച്ചു നടക്കുന്നവര്‍ 
ഇവ്ടെ ധാരാളമുണ്ട്‌. കവിയായിരി 
ക്കും, രാഷ്‌ടീയ നേതാവായിരിക്കും, 
സുഹ്ൃത്തായിരിക്കും. മുഖാവരണം ധരി 
ചാണ” അവര്‍. നമ്മുടെ മുന്‍പിലെത്തുക. 
ഞാന്‍ വീട്ടില്‍ച്ചെന്നു കയറിയാലൂടന്‍ 
മുഖാവരണം എടുത്തുവയ്ക്കന്ന ഒരു കുവിയു 
ണ്ടായിരുന്നു. ““പരൂ, വരൂ, ഇരിക്ക്‌" 
എന്നു മൊഴിയും. കാച്ചി കുടിക്കാതെ 
പോകരുതെന്നു നിര്‍ബന്ധിക്കും. ചോ 

















കാനെഴുന്നേററാല്‍ “'ഇരിക്കൂന്നേ, എ 
ന്തൊരു തിടുക്കമാണിതു“** എന്നു” പരി 
ഭവം പറയും. പോയിക്കഴിഞ്ഞാല്‍ “'മെ 
നക്കെടുത്താന്‍ വന്നുകയറി കാലത്തു്‌. 
ഇനി കമലമ്മഴ്തു്‌ (ഭാര്യയുടെ പേരു”) 
ഇഡ്യലി വേറെയുണ്ടാക്കണം '” എന്നു കാ 
ണന്നവരോടെല്ലാം പരാതിയായി. ആ 
പരാതികേട്ട ഒരു മാന്യനാണു” ഇക്കാ 
ര്യം എന്നെ അറിയിച്ചതു“. പിന്നീടു 
ഞാന്‍ അദ്ദേഹത്തിന്‍െറ വീട്ടില്‍ പോ 
യിട്ടേയില്ല. യൂജീന്‍ ഓനീലിന്‍െറ 
The Great God Brown എന്ന നാഭക 
ത്തിലെ ഒരു കഥാപാത്രം തന്‍െറ “'ആ 
ധ്യത്മികവും കാവ്യാത്മകവുമായ'' മുഖ 
ത്തില്‍ ആവരണം ചാര്‍ത്തിനില്‍ക്കുന്ന 
തായി പ്രസ്താവമുണ്ട്‌. കാലം കഴിയ 
മ്പോരം ആ മുഖാവരണം ജീണ്ണിക്കുന്നു. 
ഞാന്‍ പറഞ്ഞ കവിയുടെ മുഖം മാത്രമേ 
ജണ്ണിചുള്ള. മുഖാവരണം അദ്ദേഹം 
അന്തരിക്കുന്നതുവരെ ഒരു വ്യത്യാസവും 
കൂടാതെയിരുന്നു . 


മുഖത്തില്‍ ആവരണം വയ്കുന്നതുപോ 
ലെ കഥയില്‍ ആവരണം ചാര്‍ത്തുന്ന 
തില്‍ പ്രഗല്‌ഭനാണ്‌ ദേശാഭിമാനി 
വാരികയില്‍ ' 'ഉണ്ണികരം'' എന്ന കഥ 
യെഴുതിയ എം. സുധാകരന്‍. ഒരുത്തന്‍ 
വേറൊരുത്തനെ കാറില്‍ ' കയററുന്നു. 
കുട്ടികളുടെ പുറത്തു” കറു” കയററി കൊ 


. ലൂന്നു. ആ വേറൊരുത്തന്‍െറ കാമുകി 


യേയും കാറ്‌ കയററി കൊല്ലുന്നു. എത്ര 
ആലോചിച്ചിട്ടും ഇതിന്‍െറ ഗുട്ടന്‍സ്‌" 
പിടികിട്ടിയില്ല. . വല്ല പ്രധാനമന്ത്രി 
യോ മന്ത്രിയോ മറേറാ ആളുകളെ ഭരിച്ചു 
കൊല്ലുന്നു എന്നോ മറേറാ ആണോ അദ്ദേ 
ഹം ഉദ്ദേശിച്ചതു”? ആവോ അറിയില്ല. 
പ്രതിപാദ്യവിഷയം ആവരണത്താല്‍ 
മറഞ്ഞിരിക്കുന്നു ഇക്കഥയില്‍. അലി 
ഗറി രചിക്കാം, സിംബോളിക്‌ കഥ 
എഴുതാം. അവയുടെയൊക്കെ അര്‍ത്ഥം 
മനസ്സിലാക്കത്തക്കവിധത്തില്‍ ചില 
സൂചകപദങ്ങളെങ്കിലും അവയില്‍ വയ്ക്കു 
ണം. സുധാകരനു അതിലൊന്നുമല്ല 


കലാകരമൂദി 46 








താല്‍പര്യം, മുഖാവരണം വച്ചു” മനു 


ഷ്യനെ കുഴപ്പത്തില്‍ ചാടിക്കുന്നതി 
നാണു. 
3 മ 1 
ആര്‍ത്തവം നിന്ന ഒരു യ്യീ ത്വ 


വിനാശത്തില്‍ ദുഃഖിക്കുന്നതും പിന്നീടു” 
രക്തസ്്രാവമുണ്ടാകുമ്പോഠം നഷ്‌ടപ്പെട്ട 
സ്ത്രീത്വം വീണ്ടുകിട്ടിയെന്നു 
ആറുറ്റാദിക്കുന്നതും&റേറാമാസ്‌ മാന്‍ എഴു 
തിയ The Black $wan എന്ന്‌ നോവ 
ലില്‍ വര്‍ണ്ണിച്ചിരിക്കുന്നു. അവരുടെ 
രക്തസ്രപേം യഥാത്ഥത്തില്‍ ക്‌ഠന്‍സറി 


ന്‍റതായിരുന്നു. ശസ്ത്രക്രിയ വിധേയ 


യായ അവര്‍ മരിക്കുമ്പോരം നോവല്‍ 
അവസാനിക്കുകയാണു'. ഈ സ്ത്രീ 
രോഗാര്‍ത്തമായ യൂൃറോപ്പാണു”. അനുവാ 
ചകനു” അതു്‌ മനസ്സിലാകത്തക്കവിധ 
ത്തില്‍ നോവലിീസ്റ്റ്‌കൃതിയില്‍ പലയി 
ടത്തും സൃചകപദങ്ങംം നിവേശിപ്പിച്ചി 
രിക്കുന്നു. അലിഗറിയും മററും രചി 
ക്കുന്ന നമ്മുടെ എഴുത്തുകാര്‍ ഇത്തരം കൃതി 
കരം വായിച്ചിരിക്കുന്നതു നന്നു”. ൭ 


“ശ്രേയഃ പ്രതിബധടനാതി"' 


പമ്പാ ദേവസ്വംബോര്‍ഡ്‌ കോളേ 
ജില്‍ ഒരു സമ്മേളനത്തിനു പോയിരുന്നു 
ഏതാനും മാസങ്ങറംക്ക മുന്‍പു". മീററി 
ങ്‌ തുടങ്ങാറായി. സദസ്സില്‍നിന്ന്‌ ഒര 
ദ്ധ്യാപിക എഴുന്നേറവ്വന്നു്‌ എന്‍െറ 
കാലുതൊട്ടു കണ്ണില്‍വച്ചു. തെല്ലനേര 
ത്തേക്ക്‌” ഒരവവരപ്പു എനിക്കുണ്ടായി. 
ആരാണു്‌ ആ യുവതിയെന്നു ഞാന്‍ 
നോക്കി. പണ്ടു” ഞാന്‍ യൂണിവേഴ്‌സി 
ററി കോളേജില്‍ എം. എ. കാസ്സ്റില്‍ 
പഠിപ്പിച്ച കുട്ടിയാണു” അവര്‍. ഗുരുനാ 
നോട്‌ ആ അദ്ധ്യാപിക കാണിച്ച 


കരുതി , 


ഭക്തി കണ്ടു” എന്‍െറ നേത്രങ്ങാം ആര്‍ദ്ര 


ങ്ങളായ്‌. 

ഇനുകാലേത്തു? (21-12-85) പണ്ടു്‌ 
സംസ്‌കൃതകോളേജില്‍ ഞാന്‍ .പഠി 
പ്പിച്ച ഒരായം വീട്ടില്‍ വന്നു. കൈയില്‍ 
എനിക്കു തരാന്‍ രണ്ടു പുസ്‌തക 


ങ്ങാം. “മൃച്ചുകടികവും മുദ്രാരാക്ഷസവും?.. 


* “എന്തുചെയ്യുന്നു ഇപ്പോരം?*? എന്നു 
ഞാന്‍ ചോദിച്ചു. ““ഞാന്‍.:.. കോളേജില്‍ 
ഫസ്റ്റ്‌ ഗ്രേഡ" പ്രൊഫസറാണു. സറി 
നെ എനിക്കു മറക്കാനാവില്ല. ഇവിടെ 
നിന്നു്‌ ഇരുപത്തഞ്ചു നാഴിക അകലെ 
യാണു്‌ ഞാന്‍ താമസം. ക്രിസ്‌മസ്‌ 
വെക്കേഷനല്ലേ. ഞാന്‍ വീീട്ടിലുണ്ടായി 
രിക്കും. കാറയച്ചുതരാം. സാറു” വീട്ടില്‍ 


വന്നേതീരു. ശിഷ്യസ്‌നേഹപരതന്രര 


നായ ഞാന്‍ ആഹ്റാദബാഷാപം പൊ 


ഴിച്ചു. 
. “സായാഹ്നം. ഞാന്‍ താമസിക്കുന്ന 
വീട്ടിര അല്ലമകലെയായി വേറൊരു 


ശിഷ്യന്‍ താമസിക്കുന്നുണ്ടു” .അദ്ദേഹത്തെ 
കണ്ടിട്ട്‌ കുറഞ്ഞതു പത്തുവര്‍ഷമാകും . 
കണ്ടുകളയാമെന്നു വിചാരിച്ചു” നടന്നു. 
ശിഷ്യനെ തേവലക്കര ദാമോദരന്‍ 
പിള്ള എന്നു വിളിക്കാം. എന്‍െറ ഭാ 
സിലെ പ്രഗത്ഭനായ വിദ്യര്‍ത്ഥിയാ 
യിരുന്നു അദ്ദേഹം. വുച്ഛഭാവത്തോടെ 
കാസ്റ്റിലിരിക്കുമെങ്കിലും .കോംബൊസി 
ഷനും തര്‍ജ്ജമയും മററും ഒന്നാന്തരമായി 
എഴുതും. ഒരു കോളേജി ന്‍െറ അദ്ധ്യക്ഷ 
നായിരുന്നു അദ്ദേഹം. സായിബാബ 
ഭക്തനുമാണ”. ഞാന്‍ അദ്ദേഹത്തിന്‍െറ 
വീട്ടുനടയില്‍ച്ചെന്നു” “ *...ഇവിടെയു 


ണ്ടോ?" ' എന്നു തിരക്കി. അദ്ദേഹം അതു 


കേട്ടു ചാടിയിറങ്ങിവരുമെന്നും ഗുരുനാ 
ഥനായ എന്നെ കൈക്കുപിടിച്ചു്‌ അക 
ത്തേക്കു കൊണ്ടുപോകുമെന്നുമാണ്‌ ഞാന്‍ 
വിചാരിച്ചതു”. തേവലക്കര ഇറങ്ങി 


e 
ലോകമിങ്ങനെയാണു്‌. നല്ല ആളുകള്‍ 


നമ്മെ ബഹുമാനിക്കും. ' ഖലന്മാര്‍ ചവിട്ടം. 


ഒന്നിലും ആഹളാദിക്കരുതു*. ദുഃഖിക്കയയമരുതു“- 


ഈതത്ത്വം എനിക്കറിയാം. എങ്കിലും 

ഞാന്‍ ആദ്യം ആഹളാദിക്കുകയും പിന്നീട്ട" 
കരയുകയും ചെയ്‌തു. എന്‍െറ ചൂടാര്‍ന്ന ' 
കണ്ണീര്‍ വീണതു” ഭൂമിയിലല്ല. പൂജ്യ 





കലാകനമുഭി 47 


പുജാവ്യതിക്രമം നടത്തിയ ആ. 
ശിഷ്യന്‍െറ തലയിലാണു്‌. കര 





വന്നു. “*'ങ*ഹർ കൃഷ്ണന്‍നായര്‍ സാറഃ! 
എല്ലാവരും സിനിമകാണുകയാണുഴ. 
“സ്ലാപക യോഹന്നാന്‍” ഇപ്പോരം വീ 
ട്ടിനകത്തേക്കു പോകാന്‍ വയ്യു.* " എന്നു 
പറഞ്ഞു: ഞാന്‍ മറുപടി നല്‍കി: 
* “എന്നാല്‍ ഞാന്‍ തിരിച്ചുപോകാം". 
അപ്പോഴേക്കും രണ്ടാമത്തെനിലയില്‍ 
ടെലിഫോണ്‍ മണിനാദം. അദ്ദേഹം 
ഓടിക്കയറി സംസാരംകഴിഞ്ഞു തിരി 
ച്ചെത്തി. എന്നിട്ടു ചോദിച്ചു: “ “വീട്ടില്‍ 
ടെലിഫോണണ്ടോ?'' സമയത്തിനു 
പണം കൊടുക്കാത്തതുകൊണ്ടു ഡിപ്പാര്‍ 
ട്ട്‌ “മെന്‍റ്‌ അതിളക്കിക്കൊണ്ടുപോയി 
എന്ന അര്‍ത്ഥത്തില്‍ 4 “ഡിസ്‌കണക?ററ 
ഡ്‌ ആയി ടെലിഫോണ്‍" എന്നു ഞാന്‍ 
പറഞ്ഞു. “ “കുളര്‍ ടെലിവിഷനുണ്ടോ'” 
എന്നു ശിഷ്യന്‍െറ ചോദ്യം. “ “ടെലിവി 
ഷനേയില്ല*” എന്നു മറുപടി. ““ഏതു വീ 
ട്ടില്‍ താമസിക്കുന്നു?” എന്നു ചോദ്യം. 
ഞാന്‍ വീടു്‌ ഏതാണെന്നു പറഞ്ഞു. 
““, ആ കൊച്ചു വീടോ അതെനിക്കറി 
യാം '' എന്നു കൊട്ടാരം പോലുള്ള തന്‍െറ 
വേനം നോക്കി ഉദീരണം. വണ്ടും 
ടെലിഫോണ്‍ ബല്ല”. “എനിക്കി . 
പ്പോംം ആയിരം രൂപ ശമ്പളമുണ്ടു”. 
കൂടെ പെന്‍ഷനും '" എന്നു പറഞ്ഞിട്ടു 
അദ്ദേഹം കോണിപ്പുടികഠം കയറി. ആ 
ശിഷ്യന്‍ അങ്ങനെ സോപാനശ്രേണി 


.യില്‍ ഉത്‌ദ്പവനം നടത്തുമ്പോഠം ഞാന്‍ 


അക്ഷരാര്‍ത്ഥത്തില്‍ അവിടെനിന്നു" 
ഓടി. എന്‍െറ കണ്ണീരൊഴുകി. അതു 
മുകളില്‍പ്പറഞ്ഞ ആഹ്റ്റാദബാഷ്ട്മായിരു 
ന്നില്ല. മഃഖത്തിന്‍െറ കണ്ണീരഠയിരുന്നു. 
അപമാനനത്താല്‍ ഉണ്ടായ ദുഃഖത്തിന്‍െറ 
കണ്ണീരു”. 
ലോകമിങ്ങനെയാണു്‌. 
കരം നമ്മെ ബഹുമാനിക്കും. ഖലന്മാര്‍ 
ചവിട്ടം. ഒന്നിലും ആഹററാദിക്കരുതു*, 
ദുഃഖിക്കയുമരുതു”-_.ഈ തത്ത്വം എനി 
ക്റിയാം. എങ്കിലും ഞാന്‍ ആദ്യം 
ആഹറ്രാദിക്കകയും പിന്നീടു” കരയുകയും 
ചെയ്‌തു. എന്‍െറ ചൂടാര്‍ന്ന കണ്ണീര്‍ വീ 
ണമ” ഭൂമിയിലല്ല. പൂജ്യപുജാവൃതി 
ക്രമം. നടത്തിയ ആ ശിഷ്യന്‍െറ തലയി 
ലാണു. ഇതിന്‍െറ വേറൊരു വശം 
കാണണമെന്നുണ്ടോ? എങ്കില്‍ ചന്ദ്രിക 
വാരികയില്‍ വി. എ. എ. അസീസ്‌ 


നല്ല ആള 


എഴുതിയ "ആരാണു. നമ്മുടെ ശത്രു 
ക്കം” ” എന്ന ലേഖനം വായിച്ചാലും. 
പെയിന്‍റും ൂ 
പെയിന്‍റില്ലായമയും 





ഒരുത്തന്‍ പ്രതിഭാശാലിയായിരുന്നാ 
ലേ മറെറാരു പ്രതിഭാശാലിയോടു സം 
സാരിക്കാന്‍ കഴിയ്മ എന്നില്ലല്ലോ. അ 
ങ്ങനെയാണെങ്കില്‍ ജി. ശങ്കരക്കുറുപ്പ്‌ 
എന്‍െറ വീട്ടില്‍ പലതവണ വരുമായി 
രുന്നില്ല. ചങ്ങമ്പുഴയുടെ ലോഡ്‌ജില്‍ 
ഞാന്‍ പലതവണ ചെന്നുകയറുമായി 
തന്നില്ല. പി. കുഞ്ഞിരാമന്‍നായര്‍ 
എന്‍െറ വീട്ടില്‍ വരുമായിരുന്നില്ല. പ്ര: 
തിഭയില്ലാതെ ഏനിക്കു പ്രതിഭാശാലി 
കളെ തിരിച്ചറിയാം. താഴെച്ചേര്‍ക്കുന്ന. 
വരികുരം വായിക്കു. ഒളപ്പമണ്ണ മാതൃഭൂമി 














ആഴ്‌ചപ്പതിപ്പിലെഴുതിയ “കാഫലം” 
എന്ന കാവ്യത്തിലെ ആ വരികളടെ 
പിറകില്‍ പ്രതിഭയുടെ പ്രസരമുണ്ടെന്നു” 
ആരും സമ്മതിക്കും. 
ഓരോവഴിക്ക പിരിഞ്ഞുപോയ്‌*ക്കട്ടി 
കഠം: 
ഭാര്യയും ഞാനും തനിച്ചു വീട്ടില്‍! 
നീശഗ്ഗുബൂമുണ്‍തളഭ പുമുഖം: ഒക്കയും 
വെച്ചതു വെച്ചതുപോലിരുന്നു. 
താമ്പാളം മോറി വെയ്തുന്നത്ന്നെന്തിന്നു 
“സാമ്പാറു വെയ്തുന്നതെന്തിനമ്മ? 
തട്ടിത്തകര്‍ക്കലും തര്‍ക്കവുല്ലിയെന്‍ 
മക്കളേ, ജീവിതത്തിന്‍െറ ശബ്‌ദം? 
നിങ്ങഠം വഴക്കടിക്കുമ്പൊഴുമമേയ്ക്കു 
മങ്ങാത്തതല്ലോ മുഖപ്രസാദം : 
നന്നായിട്ടില്ലെന്നു തട്ടിയാലും മക്ക 
ഉണ്ണന്നതമ്മമാര്‍ നോക്കി നല്‌പൂ! 
ആണ്‍മക്കഠം അന്യസ്ഥലങ്ങളില്‍. അ 
ല്ലെങ്കില്‍ പലരും മരിച്ചു. പെണ്‍ 
തക്കഠം ഭര്‍ത്താക്കന്മാരുടെ വീടുകളില്‍. 
അവര്‍ വല്ലപ്പോഴും തിരിഞ്ഞു നോക്കി 
യാലായി അത്രമാത്രം. അവരുടെ 
അച്ഛനും അമ്മയും ഒററയ്തു* ഒരു വീട്ടില്‍. 
അവര്‍ക്കു” ഏകാന്തതയുടെ ദുഃഖം. മോ 
ഹഭംഗത്തിന്‍െറ ദുഃഖം. ആരുമില്ല 
ല്ലോ എന്ന ചിന്ത. ജനിപ്പിക്കുന്ന ദുഃഖം. 
ഇതാണു” ഈ ലോകത്തുവച്ചു” ഏററവും 
വലിയ ദുുഖമെന്നു” എനിക്കു തോന്നുന്നു. 
അതിനെ ഒളപ്പമണ്ണ എത്ര ഹൃുദയസ്‌പര്‍ 
ശകമായ വിധത്തില്‍ സ്‌ഫുടീകരിക്കു 
ന്നുവെന്നു നോക്കുക. ഈ കാവ്യത്തി 
ന്‍െറ ബാക്കി ഭാഗങ്ങഠം വിരസമാണ്‌ 
അല്ലെങ്കില്‍ ഗദ്യാത്മകമാണു്‌. വര്‍ക്ക്‌ 
ഷോപ്പിന്‍െറ അടുത്തുകൂടെ പോകുമ്പോഠം 
ചില ഭാഗങ്ങളില്‍ ചായമിളകി പാണ്ടു 
പിടിച്ചതുപോലെ അംബാസിഡര്‍ 
കാറുകഠം കിടക്കുന്നതു കണ്ടിട്ടില്ലേ? അതു 
പോലെ പെയിന്‍റ്‌ ഇളകിപ്പോയ ഭാഗ 
ങ്ങളാണിവ. കാറിന്‍െറ ചായം മുഴുവനും 
ചുരണ്ടിക്കളഞ്ഞാല്‍ അക്കാഴു, ജൂഗുപ്പാവ 
ഹമല്ല. പുതുതായി ചായം സ്‌പ്രേ 
ചെയ്ലാല്‍ നയനാനന്ദകരം. പക്ഷേ 
ചില ഭാഗങ്ങളിലെ ല്യക്കോഡേമ-- 
ശ്വേത കുഹ്ടദം_-ഒഠക്കാനമുണ്ടാക്കം. കാ 
വൃത്തിനു ല്യക്കോഡേമ വരാതിരി 
ക്കാന്‍ “ഒളപ്പമണ്ണ ശ്രദ്ധിച്ചാല്‍ കൊള്ളാം. 


മനുഷ്യപ്രേമാതഴ്‌മകത്വം 


ം മലയമളനാടുവാരികയില്‍ ഈ പംക്തി 
എഴുതിക്കൊണ്ടിരുന്നകാലത്തു്‌ മധുര 
യില്‍നിന്നു” എനിക്കു” ഒരു തമിഴന്‍െറ 
കത്തുവന്നു; അദ്ദേഹം മലയാളം പഠിച്ചു 
വെന്നും സാഹിത്യവാരഫലം പതിവാ 
യി വായിക്കുന്നുവെന്നും. ഏതാനുംമാസം 
കഴിഞ്ഞപ്പോരം അദ്ദേഹം -എന്നെ കാ 
ണാന്‍ വന്നു. ഇംഗ്ലീഷിലാണു“ ആ സഹ 
ദയന്‍ സംസാരിച്ചതു”. 

. അദ്ദേഹം: Your column is very 
popular- 


not correct- ‘They havea down- 
ward tendency; brutish- 

(നിങ്ങളുടെ പംക്തിക്ക : ജനസമ്മതിയ 
ണ്ട്‌. പക്ഷേ, മനുഷ്യരെക്കറിച്ചു നീ 


But allow me to say that - 
your ideas about buman beings are 


ങ്ങഠംക്കള്ള ആശയങ്ങറംക്ക്‌ അധഃപത 
നോന്മുഖമായ പ്രവണതയുണ്ട്‌. മൃഗ? 
യം). അദ്ദേഹം അതിഥി ആയതുകൊ 
ണ്ട്‌ ഞാന്‍ ചിരിച്ചതേയുളള. അതിഥി 
അല്പായിരുന്നെങ്കില്‍ നരഭോജികളാണു്‌ 
മനുഷ്യര്‍ എന്നു ഞാന്‍ മറുപടി പറയമാ 
യിരുന്നു. ഈ ക്രവ്യാശിത്വത്തെ ഇമേ 
തകളിലൂടെ ആവിഷ്ടരിക്കന്ന ഒരു കഥ 
യുണ്ട്‌ കലാകരമുദിയില്‍. ഇ. വി. ശ്രീധ 
രന്‍െറ “ഹൃമന്‍സ്‌റേറാറി.? മനുഷ്യത്വ 
ത്തെ സ്പര്‍ശിക്കുന്ന കഥയെഴുതാന്‍ ശ്രമി 
ക്ടന്ന കഥാകാരന്‍ തന്‍െറ ചുററും നോ 
ക്ടമ്പോടം മനുഷ്യ ത്വശ്ൂുന്യങ്ങളായ കഥ 
കളേ കാണുന്നുളള. അവയെ ഓരോന്നാ 
യി അദ്ദേഹം എടുത്തുവന്ത്ുന്നു. എല്ലാക്ക 
ഥകളെയും കൂട്ടിയിണക്കുന്ന ഒരു രജതത 
തതൂവുണ്ടു്‌. കലാത്മകതയുടെ തന്തുവാണ 
ത്‌. സാധാരണമായി കാണാത്ത ഒരു 
ടെക്‌നിക്കാണു” കഥാരചനയില്‍ കഥാ 
കാരന്‍ അംഗീകരിച്ചി രിക്കുന്ന തു”. 
അതു” വിജയം പ്രാപിച്ചിട്ടുണ്ട്‌. 


നിര്‍വ്വചനങ്ങള്‍ 


പദമാസുബ്രഹ്മണ്യം: രാഷ്ട്രാന്തരീയ 
പ്രശസ്ധിയാര്‍ജ്ജിച്ച നര്‍ത്തകി. പക്ഷേ, 
എന്നെസ്സും ബന്ധിച്ചിടത്തോളം മുഖത്തെ 
മാംസപേശികളടെ വക്രീകരണംമാത്രം 


നടത്തുന്ന സ്രീ. ശാലീനതയില്ല, ശരീര 


പത്മാസുബ്രഹ്മണ്യം 





- ഒന്നും 


ത്തിനു ഭംഗിയില്ല. യൃത്തമല്ല അവര്‍ 
ടേതു”. വേറെ എന്തോ ആണു”. 

കുന്നക്കുടി വൈദ്യനാഥന്‍: കമ്പി 
കഠം സ്തൃന്ദിപ്പിച്ച്‌" മനുഷ്യരെ ഗന്ധര്‍വ്വ 
ലോകത്തേക്ക്‌ ഉയര്‍ത്തുന്ന മഹാമാന്ത്രി 
“കന്‍. അടുത്ത ജന്മത്തിലെങ്കിലും എനി 
ക്കു” അദ്ദേഹമായി ജനിക്കാന്‍ കഴിഞ്ഞെ 
ങ്കില്‍. ല്‍ 

കലാലയങ്ങളിലെ മൃസിക്‌ അദ്ധ്യാ 
പികമരരും $ പ്രക്ഷേപണകേന്ദ്രങ്ങളിലെ 
“നിലയ” വിദ്വാന്മാരും: നിര്‍വ്വചന 
മില്ല. Modesty forbids. 

തിരുവനന്തപുരം:- മഴപെയ്താല്‍ വെ 


ള്ളം വാര്‍ന്നൊഴുകിപ്പോോകുന്ന ശുചിത്വ. 


മാര്‍ന്ന പട്ടണം. കറപ്‌ഷനന്‍െറ ഇരി 
പ്പിടം. അപപാദവ്യവസായമാണു ഇവി 
ടത്തെ മുഖ്യ വ്യവസായം. 


ഹെര്‍ണിയ: സ്നേഹംകൊണ്ടു” ഭത്മാ 
വു്‌ ഭാര്യയെ പൊക്കിയെടുക്കുമ്പോഠം 
അയാരാക്കു പെട്ടെന്നുണ്ടാകുന്ന ഒരു രോ 
ഗം [പണ്ടു ചിററൂരു” ഒരു മുന്‍സിഫ്‌ 
പ്രേമാതിരേകത്തോടെ ഭാര്യയെ എട 
ത്തു” ഉയര്‍ത്തി. അയ്യോ എന്ന വിളി 
യോടെ അദ്ദേഹം താഴെയിരുന്നു. നോ 
ക്കിയപ്പോരം അടിവയററിലെ മാംസ 
പേശികരം പൊട്ടി കുടലുതാഴത്തേക്ക്‌ 
ഇറങ്ങിയിരിക്കുന്നു. അതുതന്നെയാണു? 
ഹെര്‍ണിയ] 


ഞങ്ങളെന്തുപിഴച്ചു 


കഥാരചനയെക്കുറിച്ചു” ഒന്നും അറി 
യാന്‍ പാടില്ലാത്ത ഒരാളണ്ടെങ്കില്‍ ആ 
ആള്‌ ദേവസ്സ്റി ചിററമ്മലാണു്‌. അദ്ദേ 
ഹത്തിനു” രചനയുടെ രഹസ്യം അറി 





യാന്‍ താല്‍പര്യൃമില്ലെന്നു കരുതിക്കൂടാ. ' 


താല്ചര്യമുണ്ടായാലും അദ്ദേഹത്തിനു” 
ഇത്രമാത്രമേകഴിയൂ. ഇപ്പോഠം എന്നെ 
സ്ുംബന്ധിച്ചു” ഒരുവിദ്യാര്‍ത്ഥി പറഞ്ഞ 
കാര്യമാണ്‌. എന്‍െറ ഓര്‍മ്മയിലെത്തു 
ന്നതു്‌. സെക്രിട്ടേറിയറില്‍ ജോലി 
നോക്കിയിരുന്ന എനിക്കു യൂണിവേഴ്‌ 
സിററികോളേജില്‍ ജോലികിട്ടി. വിറ 
കൂ വിറച്ചു കാസ്റ്റില്‍ക്കയറി. ഒരു വാക്യം 
പോലും ശരിയായി പറയാന്‍ കഴിഞ്ഞി 
ഖല. കുട്ടികഠം കൂവി, ഡഡസ്കിലടിച്ചു. 
ആദ്യത്തെകാസ്സ്റിലെ അനുഭവം അതായ 
തുകൊട്ട പിന്നീടുള്ള എല്ലാ ക്ാസകളി 
ലൂം അതുതന്നെയായിരുന്നു അനുഭവം. 
അപ്പോം പ്രൊഫസറായിരുന്ന ഡോ 
ക്ടർ ഗോദവര്‍മ്മ കുട്ടികളോട പറഞ്ഞു: 
““അയാരം ഇത്രയുംകാലം ഭാക്കായിരു 
ന്നു. പരിചയമില്ല പഠിപ്പിക്കലില്‍. നി 
ങ്ങഠംക്കു ക്ഷമിച്ചിരുന്നു കൂടേ. ശരിയാവു 
മോ എന്നു നോക്കരുതേഠ”*. ഇതുകേട്ട” 
ഒരു വിദ്യാര്‍ത്ഥി തികച്ചും ന്യായമായി 
ത്തന്നെ ചോദിച്ചു: “പുതിയ സാറിനു 
അറിഞ്ഞുകൂടെങ്കില്‍ ഞങ്ങളെത്തു 
പിഴച്ചു? ആ മനുഷ്യനു്‌ വേറെ “ഏതെ 
ങ്കിലും ജോലിക്കു പൊയര്‍ഭ്ളടേ?”” 
“ദേവസ്സി പിററമ്മലിന്‌ ഇങ്ങനെ എഴു 
താനേ കഴിയുകയുള്ള വെങ്കില്‍ അദ്ദേഹ 
ത്തിന്‌ ഇതവസനിപ്പിചചുകൂടേ?” "എന്നു 


സഹൃഭയന്‍ ചോദിച്ചാല്‍ ആ ചോദ്യ - 


ത്തില്‍ തെററുണ്ടെന്നു പറയാന്‍ മേല. 


കലാകരമുദി 48 


വേണമെന്ന അപേക്ഷയുള്ള അനി 
റ്യൃടെ കത്തും കുറെ പണവും പോ 
ററിലിട്ടകൊണ്ടു” തീവണ്ടിയാത്ര നട 
ത്തുന്ന ഒരുത്തന്‍റെ പോക്കററടിക്കുന്നു 
: ഒരു സുന്ദരി. പിന്നീടു” അവാം ഒരു 
' സാരി വാങ്ങിക്കൊണ്ടുവന്നു” അയാരം 
ക്കു കൊടുക്കുന്നു. ഇതാണു” ദേവസ്സിചി 
ററമ്മല്‍ കുങ്കും വാരികയിലെഴുതിയ 
*നന്മനിറഞ്ഞവളേ സ്വസ്തി എന്ന ചെ 








റുകഥയുടെ ഇതിവൃത്തം. . വിവരമില്ല 
ത്തവരെ മാത്രം രസിപ്പിക്കാന്‍പോന്ന 
സാഹസിക്യമാണിതു”. സാഹിത്യമെ 
ന്ന പീരങ്കിയില്‍നിന്നു” സഹൃദയനെ 


വെടിവച്ചു ചാടിച്ചു” അനേകം നാഴിക 
ദുരെക്കൊണ്ടിഭന്ന ഈ പ്രക്രിയ തികച്ചും 
ഗര്‍ഹണീയമത്രേ. 


താരതമ്യവിവേ ചനം 





എന്‍െറ വീട്ടിലെ പുഷ"പഭജേനത്തി 
ലെ പൂക്കളടെ സംവിധാനം ഭംഗിയുള്ള 
തല്ലെന്നു നിങ്ങരംക്കു തോന്നുന്നതു” നീ 
ങ്ങളടെ വീട്ടിലെ പുഷ“പഭാജനത്തിലെ 
പൂക്കളുടെ സംവീധാനം ഭംഗിയാര്‍ന്ന 
തിനാലാണു”. താരതമ്യ വിവേചനമി 
ല്ലാതെ ഈസ്‌ തെററിക്‌സില്‍ മൂല്യനി 
ഇ്ണയം സാദ്ധ്യമല്ല. സാഹിത്യം ഒന്നേ 
യുള്ള. സായ്‌പിനു്‌ ഒരു സാഹിത്യം 
ഭാരതീയനു വേറെ സാഹിതൃം എന്നു 
വിഭജനം സാദ്ധ്യമല്ല. വ്യാസഭാരത 
ത്തെ അതിശയിച്ച ഒരു കൃതിയും പടി 
ഞ്ഞാറു ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഷേക്‌ 
സ്റ്റിയറിനന്‍െറ ഹാംലററ", മാക്ബത്ത'", 
കിങ്‌ലീയര്‍ ഇവയെ അതിശയിച്ച ഒരു 
നാടകവും കിഴക്കന്‍ ദിക്കില്‍ ആവിര്‍ഭ 
വിച്ചിട്ടില്ല ഇന്നുവരെ. നമ്മുടെ കഥാ 
സാഹിത്യം (നേോഠവത്രഠംപ്പെടും) കരമാ 
രാവസ്ഥയിലാണു'. അതിനു ഒരിക്ക 
ലും പടിഞ്ഞാറന്‍ കഥാസാഹിത്യത്തെ 
സമീപിക്കാന്‍ സാധിച്ചിട്ടില്ല. ഒരുകാ 
ലത്തു” അതു” പടിഞ്ഞാറന്‍ സാഹിത്യ 
ത്തിന്‌ സദ്ൃശമാകും; അതിനെ അതിശ 
യിക്കുകയും ചെയ്യം. പക്ഷേ, ഇപ്പോരം 
അതു ക്ഷുദ്രമാണ്‌*. കവിതയുടെ കാര്യ 
ത്തില്‍ അതല്ല സ്ഥിതി. എഴുത്തച്ഛന്‍, 
കുമാരനാശാന്‍, വള്ളുത്തോടം, ചങ്ങമ്പുഴ 


ഇവരൊക്കെ ഏതു പടിഞ്ഞാറന്‍ കവി, 


യോടും കിടപിടിക്കം. അതുകൊണ്ടാ 


ണ്‌ കുമാരനാശാന്‍െറ നളിനി ' ലോങ്‌ 


ഫെലോയുടെ ഇവാന്‍ജിലീനെക്കാരേം 


ഉത്‌കൃഷ്ടമാണെന്നു കരുതുന്നതു”, ചങ്ങ 


മ്പുഴയയുടെ ഏതു കാവ്യവും പോഠം വെർ, 


ലേന്‍െറ ഏതു കാവ്യത്തെക്കാളം മേന്മ 
യേറിയതായി പരിഗണിക്കുന്നതു”. 


കഥാസാഹിത്ൃത്തിന്‍െറ. സ്ഥിതി അ 


[2 





റേറാമാസ്‌ മാന്‍ 


തല്ല. റേറ്റാമാസ്‌ മാന്‍ ഇരുപത്തഞ്ചാ 
മത്തെ വയസ്സിലെഴുതിയ “ബുഡന്‍ 
ബ്രുക്ക്‌*സ്‌* എന്ന നോവലിനു സദൃശ 


മായി ഒരു നോവല്‍ നമുക്കില്ല. എന്തിനു. 


പടിഞ്ഞാറോട്ട പോകുന്നു. “ആരോഗ്യ 
നികേതനം'. എന്ന ഭാരതീയ നോവ 
ലിനു തുല്യമായി നമുക്കു” ഒരു നോവ 
ലുണ്ടോ? അതെല്ലാം പോകട്ടെ. അമേ 
രിക്കയിലെ കാഴ*സന്‍ മക്‌കല്ലേഴസ്‌ 
എഴുതിയ The Sojourner എന്നൊരു 
കഥയുണ്ട്‌”. അതിന്‍െറ നിരതിശയ 
സരന്ദര്യം കണ്ടു” അദ്‌ഭൃതസ്മബ*ധനായി 
നടക്കുകയായിരുന്നു ഞാന്‍. ആരോടും 


അതിനെക്കുറിച്ചു ഞാന്‍ പറഞ്ഞില്ല. 


രണ്ടു ദിവസം മുന്‍പു്‌ ഡോക്‌ടര്‍ വി. 
രാജകൃഷ്ണനെ റോഡില്‍ വച്ചു കണ്ടപ്പോരം 
അദ്ദേഹം എന്നോടു ചോദിച്ചു: ‘The 
Sojourner എന്ന കഥ വായിച്ചിട്ടണ്ടോ? 


ഇല്ലെങ്കില്‍ വായിക്കണം. അതിനെ 
ക്കാരം മനോഹരമായ ഒരു ചെറുകഥ 
മലയാളത്തിലുണ്ടോ?'” ഞാനതു കേട്ടു” 


ആരറാദിച്ചു. ഞാന്‍ മനസ്സില്‍ സൂക്ഷി 
ച്ചിരുന്ന ഒരു കാര്യം വേറൊരാരം അതേ 
രീതിയില്‍ പറയുന്നു. പ്രിയപ്പെട്ട വായ 


“നേര്‍ക്കു 





. നക്കാരേ The 50]ഠയ൩൦ വായിക്കു. 


അതിനെക്കാഠം ചേതോഹരമായ ഒരു 
കഥ മലയാളത്തിലുണ്ടെങ്കില്‍ അതു” 
ചൂണ്ടിക്കാണിക്കു. ഞാന്‍ എഴുത്തു നിറു 
ത്താം. ഇതൊക്കെ തേര്‍പ്പില്‍ ഭാസിക്കു. 
മനസ്സിലാവില്ല. അദ്ദേഹം എന്‍െറ 
ഉപാലംഭം ചൊരിയുന്നു, 
എന്നെ അധിക്ഷേപിക്കുന്നു. തകഴിയുടെ 
“കയര്‍” ഞാന്‍ മുഴുവനും ശ്രദ്ധിച്ചു വായി 
കൂവെന്നു” അസന്ദിശ്ധമായി പറഞ്ഞി 


ട്ടം വയിച്ചില്ലെന്നു പ്രഖ്യാപിക്കുന്നു. 


ഉറങ്ങുന്നവനെ വിളിച്ചുണത്തര; ഉറക്കം 
നടിക്കുന്നവനെ വിളിച്ചുണര്‍ത്തുന്നതു* 
എങ്ങനെ? (തോപ്പില്‍ ഭാസിയുടെ 
ലേഖനം കങ്കുമത്തില്‍) | 


പലരും പലതും 


(1) വയററുവേദന സഹിക്കാനാവാ 
തെ ഒരുത്തന്‍ ഡോക്‌ടര്‍ കല്യാണിക്ക 


ട്ടിയടെ വീട്ടില്‍ ചെല്ലുന്നു. അവരം പി 


എച്ച്‌. ഡിക്കാരിയാണു്‌. പിന്നീടു 
ഡോക്ടര്‍ ശുഭലക്ഷ്‌മിയുടെ വീട്ടിലെ 
ത്തി. അവരം പട്ടുകരരിയാണു്‌. ഡോ 
ക്ടര്‍ എബ്രഹാം തോമസിനെ സമീ 
പിച്ചു, അതിനുശേഷം. അയാഠം മനഃശാ 
സ്തരജ്ഞനത്രേ. ഇതാണു” ബിന്ദു തുറവൂര്‍ 
കുമാരി വാരികയിലെഴുതിയ . “പാവം 
മനുഷ്യന്‍ '" എന്ന കഥയുടെ സാരം. 
അടുത്തകാലത്തു” തിരുവനന്തപുരത്തു 
സര്‍ക്കസ്സ്‌ വന്നപ്പോഠം കാണാന്‍പോ 
യി. ഭയങ്കരനായ. ഒരു കരടിയെ സര്‍ 
ക്സ്റ്റകാരന്‍ കൊണ്ടുനടന്നു" ആളുകളെ 
സലാം ചെയ്യിക്കുന്നു കണ്ടു. കരടിക്കു 
സദ്ൃശകളായ ഭാര്യമാര്‍ ഭര്‍ത്താക്കന്മാരെ 
“സൊസൈററി "യില്‍ . കൊണ്ടുനടന്നു 
അവരര്‍ക്കിഷ്‌ടമുള്ളവരെ സലാം ചെയ്യി 
ക്കുന്നതു” ഞാന്‍ പലപ്പോഴും കണ്ടിട്ടുണ്ടു്‌. 
ബിന്ദു തുറവുരിനെ സാഹിത്യമെന്ന 
പെണ്‍കരടി കൊണ്ടുനടക്കാന്‍ തുടങ്ങി 
യിട്ട്‌ കാലമേറെയായി. അദ്ദേഹം 
എന്നാണാവോ ആ ബന്ധനം വിടര്‍ത്തു 
ന്നതു്‌? “ദ സൂണര്‍ ദ ബെററര്‍. " 

(2) ഇന്നലെ...എന്ന സ്ഥലത്തുനിന്നു 
ശാസ്തമംഗലത്തേക്കു നടക്കുകയായിരുന്ന 
ഞാന്‍. എനിക്കെതിരേവന്ന കുറെ 
സ്‌കൂഠംക്കുട്ടികഠം ഒരു വീട്ടിലേക്കനോ 
ക്കി പൊട്ടിച്ചിരിക്കുന്നു. : "മംഗളം പത്ര 
മാണെടേ ഞാനീ പേജ്‌ കണ്ടതാണു?" 
എന്നു്‌ ഒരു പയ്യന്‍ പറഞ്ഞു. ഞാന്‍ തി 
രീഞ്ഞു” ആ _വീടിഥല.ക്കമഥകകള്‍ _ഒമ്ക. 








Copyright 1971 LOS ANGELES TIMES 





സ്ത്രീയുടെ ഒക്കത്തു്‌ ഒരു കുഞ്ഞു”. ഉറക്കെ 
കരയുന്ന അതിനെ ആശ്വസിപ്പിക്കാനാ 
യി അവര്‍ തോള്‌ പൊക്കുകയും താഴ്‌ 
. ്തുകയയം ചെയ്യന്നു. അതിന്‍െറ ഫലമാ 
യി ശരീരമാകെ കുലുങ്ങുന്നു. അതേ സമ 
യം വലതു കൈയിലെ വാരിക വായി 
' ക്കുന്നുമുണ്ടു". വായിച്ചുകൊണ്ട്‌”, ശരീരം 
കുലുക്കിക്കൊണ്ട്‌ അവര്‍ നിന്ന കാഴ്‌ച 
“റിഡിക്കലസ'' ആയിരുന്നു. വാരിക 
പയ്യന്‍ പറഞ്ഞതുതന്നെയാണോ എന്ന 
കാര്യം എനിക്കു ഗ്രഹിക്കാന്‍ കഴിഞ്ഞി 
ല്ല. ബദ്ധിശൂുന്യതയെ വിളിച്ചോതുന്ന 
“അപ്പുരാസ്‌ററര്‍ ' എന്നൊരു കഥമം ഗളം 
വാരികയിലുണ്ടു*. (കെ. ജി. സഭാഷ്‌ 
പെരുങ്ങാല എഴുതിയതു്‌) അതായിരി 
ക്കാം ആ സ്ത്രീ വായിച്ചു” ദേഹമാകെ കു 
ലുക്കിയതു”. ഇത്തരം ബീഭത്സതകളാ 
ണല്ലോ സാഹിത്ൃത്തെക്കറിച്ചു്‌ ഒരു 
വിവരവുമില്ലാത്ത സ്തീകളെ രസിപ്പി 
ഭളന്നതു്‌. 

3) അമേരിക്കയില്‍ വളരെക്കാലം 
താമസിച്ചിട്ട നാട്ടില്‍. വരാന്‍ കൊതി 
ക്കുന്ന ചേച്ചി നാട്ടിലെ അനിയത്തിക്കു 
കത്തെഴുതുന്നു. കത്തില്‍ നാട്ടിലെ സര 

, ന്ദര്യം മുഴുവന്‍ വര്‍ണ്ണിക്കുന്നുണ്ടു്‌” . അ 
നുജത്തി അങ്ങോട്ടയച്ച കത്തില്‍ ചേ 
ച്ചിയടെ സങ്കല്പം മുഴുവന്‍ തെററാ 
ണെന്നു വിശദമാക്കുന്നു . നാട്ടിലെ 
. കൊള്ളരുതായ്‌മകഠം എല്ലാം എണ്ണി 
യെണ്ണിപ്പറയുന്നു. അവയുടെ കൂടെ 
**സര്‍ക്കാര്‍ ഖജനാവു” മോഷ്ടിച്ചു നാലും 
അഞ്ചും മാളികകരം കയററി ഫോറിന്‍ 


കുട്ടികഷ൦ണമാരാരു- 


ഴ്‌ 





കാറുകളില്‍ വിലസുന്ന പെരുങ്കള്ളന്മാ 
രായ മന്ത്രിമാരെ ' ക്കുറിച്ചും പറയുന്ന. 
ഇതാണു്‌ മനോരാജ്യം വാരികയില്‍ 
കെ. അരവിന്ദന്‍ എഴുതിയ ' മാറാങ്ങാം” 
എന്ന ചെറുകഥ. ഇതു കഥയല്ല റിപ്പോര്‍ 
ടാണ്‌”. .ഈ രചനയിലെ സംഭവങ്ങ 
ഉടെ സത്യാത്മകത ആക്കം പരിശോ 
ധിക്കാം. ചിലപ്പോഠം അതു ശരിയാ 
ണെന്നു തെളിയും; മററചിലപ്പോഠം തെ 
ററാണെന്നും. സാഹിതൃസൃഷ്‌ടിയിലെ 


-സംഭവങ്ങളെ അങ്ങനെ ദൈനംദിന 


ജീവിതയാഥാര്‍ത്ഥ്യങ്ങളോടു” തട്ടിച്ചു 
നോക്കാനാവില്ല. ഭാവനാത്മക സത്യ 
മാണു” സാഹിതൃത്തിലുള്ളതു* . വസ്‌തു 
നിഷ്ഠമായ സത്യം റിപ്പോര്‍ട്ടിലും. അ 
നിയത്തി ചേച്ചിക്കെഴുതുന്ന കത്തില്‍ 
കെ. അരവിന്ദന്‍ കഥയെന്ന മട്ടില്‍ 
റിപ്പോര്‍ട്ട്‌ എഴുതുന്നു എന്നൊരു ദോഷം 
കൂടി ചേര്‍ക്കേണ്ടിയിരുന്നു. അതും നാട്ടി 
ന്‍െറ ജീര്‍ണ്ണതയില്‍ പെടുമല്ലോ. 

(4) പുലയി എന്നതിന്‍െറ ബഹുവ 
ചനം പുലയാടികഠം ആണെന്നു ധരിച്ച 
ഒരു ചലച്ചിത്രതാരം പീരുകേട്ടില്‍വച്ചു” 
അവരെ കാണാനെത്തിയ ഹരിജനയവ 
തികളെ അമ്മട്ടില്‍ അഭിസംബോധന 
ചെയ്‌തപ്പോഠം ബഹളമുഞ്ടായതിനെ 
വര്‍ണ്ണിക്കകയാണു” എന്‍െറ ഒരു പഴയ 
സുഹൃത്തും പ്രസിദ്ധനായ അഭിനേതാവു 
മായ കെ. പി. ഉമ്മര്‍. (ചന്ദ്രിക ആഴ്ച, 
പതിപ്പു”). ആ സ്ത്രീയെക്കറിച്ചു” അദ്ദേ 
ഹം പറയുന്നതിനിടയില്‍ ഇങ്ങനെയും 
ഒരു വാക്യം. “'ആ പടത്തിലെ നായി 





ക പുതിയ ഏതെങ്കിലും പടത്തി 

അഡ്വാന്‍സായി ഒരു വലിയ തുക കിടി 
യതുകൊണ്ടോ അതല്ലെങ്കില്‍ കജുകനു 
മായി ഫോണില്‍ സംസാരിച്ചതുകൊ 
ണ്ടോ എന്താണെന്നു” അറിയില്ല വളരെ 
ഉല്ലാസവതിയായി കാണപ്പെട്ട." സ്വര്‍ 
ണ്ലാഭരണത്തില്‍ രത്നം വച്ചതുപോലെ 
ചില വാക്യങ്ങാം രചനയില്‍ ചേര്‍ 


ക്കാം. നടക്കുന്ന വഴിയില്‍ വിഷക്കല്ലി 
ടന്നതുപോലെയം വാക്യങ്ങം ചേര്‍ 
ക്റം. അഭിനേത്രിയുടെ കാമുക പ്രീതി 


യെക്കുറിച്ചു പറയുന്ന ഉമ്മര്‍ ഒരുകൊച്ചു 
വിഷക്ക്ലെടുത്തു” വഴിയില്‍ ഇടുകയാ 
ണു്‌. അവര്‍ അതു ചവിട്ടി വേദനിക്കും . 
കഴിയുമെങ്കില്‍ നക്മഠം വിഷക്കല്ലു്‌ ഇട 
രുത്‌. 

(5) “ഇതു. നാടല്ല, കുള്ളപ്പണത്തി 
ന്‍െറ മലയാണെന്നു തോന്നിപ്പോകും .?? 
ബീരേന്ദ്ര ചതോപാദ്ധ്യായ എഴുതിയ 
ഒരു കവ്യേത്തിന്‍െറ തുടക്കമാഠണിതു'. 
(തര്‍ജ്ജമ കെ. രാധാകൃഷ്ണന്‍ അയിരൂര്‍... 
ജനയുഗം വാരിക). ബീരേന്ദ്ര ചതോ 
പാദ്ധ്യായയയടെ ശത്രു അദ്ദേഹത്തിന്‍െറ 
കവിതതന്നെയാണു്‌. ആ അംഗന പൂത 
നയുടെ രൂപമാര്‍ന്നു” അദ്ദേഹത്തോടു" 
അടുക്കുന്നു. അതോ തര്‍ജ്ജമക്കാരന്‍ അ 
വളെ പുതനയാക്കിയോ? 


(6) ലക്ഷ്‌മീഭായിക്കു” മൂന്നു കാമുക 
ന്മാര്‍. ആരോടുകൂടിയെങ്കിലും അവറംക്കു 
ഒളിച്ചോടണം. ഓടുന്നു. ഒരു “ത്രില്‍ " 
അനുഭവിക്കുന്നു അവരം. കടവില്‍ ശശി 
എക്സ്‌പ്രസ്സ്‌” വാരികയിലെഴുതിയ കഥ 
യാണിതു*. ഒരു വിഷയവും ക്ഷ്യദ്രമല്ല. 
വിഷയത്തിന്‍റെ ആവിഷ്‌'കാരമാണു 
ചിലപ്പോടം ക്ഷുദ്രമാകുന്നതു*. ക്ഷുദ്ര 
മായ ആവിഷ്‌കാരേത്തിലൂടെ തന്‍െറ 
അവിദശ്ധത വിള മ്പരം ചെയ്യുന്നു കട 
വില്‍ ശശി. 


(൩) മോപസാങ്കിന്‍െറ കഥകളുടെ 
സ്വഭാവം വിശദീകരിക്കുകയും അദ്ദേഹ 
ത്തിന്‍െറ ചുമലില്‍ കെട്ടിവച്ച വിരൂപ 
ങ്ങളായ കഥകഠം ഏവ എന്നു ചൂണ്ടിക്കാ 
ണിക്കുകയും ചെയ്യന്നു എം.ടി. വാസു 
ദേവന്‍ നായര്‍ (കഥാദ്വൈവാരിക). 
കവി കവിത ചൊല്ലിയതുകേട്ട” ശ്രോ 
താക്കരം കൈയടിക്കുന്നു. കവിക്കു സ 
ന്തോഷം. അന്നു” ഏകാന്തത്തില്‍. കവി 
യുടെ പ്രണയിനി അദ്ദേഹത്തോടു പറയ 
ന്നു. “അങ്ങയുടെ കവിത എത്ര സുന്ദരം! 
കരഘോഷം കേട്ടണ്ടായ ആഹ്ലാദത്തെ 
ക്കാഠം ആയിരം മടങ്ങ്‌ ആരറ്രാദം നല്ലം 
അദ്ദേഹത്തിന്‌ അവളടെ ആ നാലു വം 
ക്കുകരം. ഏകാന്തത്തില്‍ നാലു വാക്കും 
നാല“പതു വാക്കും നാലായിരം വാക്കും 


പറഞ്ഞു സഹൃദയനെ രസിപ്പിക്കുന്ന 
സുന്ദരിയാണ്‌ മോപസാങ്ങിന്‍െറെ ക 
ലാംഗന. 


hd * 


കുട്ടിക്കു ഷൂമഠരാര്‍ ഒരിക്കല്‍ എന്നോടു 
പറഞ്ഞു: **ജീവിച്ചിരിക്കുന്നവരുടെ 
കൃതികടം വിമര്‍ശിക്കുകയേ അരുതു" " 
ആ മഹാനുഭാവന്‍െറ ഉപദേശം സ്വീക 
രിക്കാതെ ഞാന്‍ അദ്ദേഹത്തിനെ ആത്മാ 
വിനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു . 


കലാകരമുദി 50 


